O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4322 


KERALA GAZETTE 


Part III 


Thrissur District 


Kodungallur Taluk 


NOTICE 


നമ്പർ : എ4-6531 2021 


21-12-2021 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ചെന്ത്രാപ്പിന്നി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുക്കാപ്പിള്ളി ഗോവിന്ദൻ കുട 
ടി നായർ ഭാര്യ ചിറ്റേഴത്ത് സരോജിനി അമ്മ , ചിറ്റേഴത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി പരേതയുടെ മകൻ ബാലചന്ദ്രൻ നായർക്കുവേണ്ടി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എ 
നന്ദകുമാർ , ആത്രപ്പറമ്പിൽ , വെള്ളാനിക്കര വില്ലേജ് ബോധിപ്പിച്ച അപേക്ഷ ചെന്ത്രാപ്പിന്നി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-01-2013 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബാലചന്ദ്രൻ നായർ 


മകൻ 


68 


2 


അശോകൻ 


മകൻ 


53 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4323 


Revenue Department 


01th February 2022 


Thrissur District 


Kodungallur Taluk 


NOTICE 


നമ്പർ : A4 / 901412021 


12-01-2022 


അനന്തരാവകാശ 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പാപ്പിനിവട്ടം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാധവൻ S / o . രാമൻ , തോട്ടുപുറ 
ത്തു വീട് , പാപ്പിനിവട്ടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പാപ്പിനിവട്ടം വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രസന്ന കെ സി , തോട്ടുപുറത്തു വീട് , പാപ്പിനിവട്ടം , 
ബോധിപ്പിച്ച അപേക്ഷ പാപ്പിനിവട്ടം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രസന്ന കെ സി 


ഭാര്യ 


56 


2 


മകൾ 


35 


| 


പ്രിമ ടി എം 
| പ്രവിലാൽ ടി എം 


3 


മകൻ 


31 


നമ്പർ : A4 / 9433 / 2021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഇടവിലങ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആബിദ ഉദ്ദാരത്തു വീട് , എടവില 
ആ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഇടവിലങ് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് നൗഷാദ് , ഉദ്ദാരത്തു വീട് , എടവിലങ്ങു , ബോധിപ്പിച്ച അപേക്ഷ ഇടവിലങ് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 27-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നൗഷാദ് 


ഭർത്താവ് 


51 


2 


സൊഹൈൽ 


മകൻ 


25 


3 


| നോയൽ 


മകൻ 


22 


4 


നദാശ 


മകൾ 


19 


5 


| മുഹമ്മദ് മൊയ്തീൻ 


പിതാവ് 


77 


നമ്പർ : A496262021 


12-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4324 


KERALA GAZETTE 


Part III 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ മേത്തല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആതിര ദാസ് കൂവ്വപ്പറമ്പിൽ വ 
ീട് , മേത്തല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മേത്തല വില്ലേജിൽ പരേതയുടെ പിതാവ് ദേവദാസ് , കൂവ്വപ്പറമ്പിൽ വീട് , മേത്തല , ബോധിപ്പിച്ച അപേക്ഷ 
മേത്തല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 12-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാഹുൽ 


| ഭർത്താവ് 


28 


നമ്പർ : A4 / 98152021 


12-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ചെന്ദ്രപിണ്ണി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുമാരൻ നായർ കാക്കരെത്തു വ 
ീട് , ചെന്ത്രാപ്പിന്നി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചെന്ദ്രപിണ്ണി വില്ലേജിൽ പരേതൻറെ മകൾ തുളസി , കാക്കരത്തു വീട് , ചെന്ത്രാപ്പിന്നി , ബോധിപ്പിച്ച 

ചെന്ദ്രപിണ്ണി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-04-1985 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| തുളസി 


| മകൾ 


73 


നമ്പർ : A4 / 9658 / 2021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ കൈപ്പമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേലായുധൻ S / o . കോര 
പ്പൻ കൈപ്പോത്തു വീട് , കൈപ്പമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൈപ്പമംഗലം വില്ലേജിൽ പരേതൻറെ മകൻ ഉണ്ണികൃഷ്ണൻ , കൈപ്പോത്തു 
വീട് , കൈപ്പമംഗലം , ബോധിപ്പിച്ച അപേക്ഷ കൈപ്പമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-12-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4325 


Revenue Department 


01th February 2022 


1 


വള്ളിയമ്മ 


ഭാര്യ 


72 


2 


മകൻ 


46 


ഉണ്ണികൃഷ്മൻ 
അനിൽകുമാർ 


3 


മകൻ 


44 


നമ്പർ : A4 / 98962021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ആല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽ റഹിമാൻ S / o . ബീ 
രാൻ , പോനാക്കുഴി , ആല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ആല വില്ലേജിൽ പരേതൻറെ ഭാര്യ താഹിറ , പോനാക്കുഴി , ആല , ബോധിപ്പിച്ച അപേക്ഷ ആല് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 21-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


താഹിറ 


ഭാര്യ 


65 


2 


ഫരീദ 


മകൾ 


45 


3 


| ഫാറൂക്ക് 


മകൻ 


42 


4 


ഫഹദ് പി എ 


മകൻ 


27 


നമ്പർ : A4 / 9918 / 2021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ലോകമാലേശ്വരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രമോഹനൻ പി 
കെ പഴമ്പിള്ളിൽ വീട് , ലോകമലേശ്വരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ലോകമാലേശ്വരം വില്ലേജിൽ പരേതൻറെ ഭാര്യ സുകുമാരി കെ കെ , പഴമ്പിള്ളിൽ 
വീട് , ലോകമലേശ്വരം , ബോധിപ്പിച്ച അപേക്ഷ ലോകമാലേശ്വരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുകുമാരി കെ കെ 


ഭാര്യ 


65 


2 


നവനീത പി സി 


മകൾ 


38 


3 


വിനീത് പി സി 


മകൻ 


35 


4 


നിത സി മോഹൻ 


മകൾ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4326 


KERALA GAZETTE 


Part III 


Thrissur District 


Kodungallur Taluk 


NOTICE 


നമ്പർ : A4 / 99192021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ ലോകമാലേശ്വരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലൈല W / o . യഹിയ 
അലി , പടിഞ്ഞാറേ വീട്ടിൽ വീട് , ലോകമലേശ്വരം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ലോകമാലേശ്വരം വില്ലേജിൽ പരേതൻറെ മകൻ ജനീഫർ , 
പടിഞ്ഞാറേ വീട്ടിൽ വീട് , ലോകമലേശ്വരം , ബോധിപ്പിച്ച അപേക്ഷ ലോകമാലേശ്വരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവും പിതാവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജീജ മോൾ 


മകൾ 


48 


2 


| ജനീഫർ 


മകൻ 


46 


3 


നഫീസ 


| മാതാവ് 


85 


നമ്പർ : 7481/21 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ കൈപ്പമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേഷ് ബാബു S / o പാറൻകുട 
ടി , പുത്തൂര് വീട് , കൈപമംഗലം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൈപ്പമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ വിമല , പുത്തൂര് വീട് , കൈപമംഗലം , 
ബോധിപ്പിച്ച അപേക്ഷ കൈപ്പമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-10-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജിവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിമല സുരേഷ് 


ഭാര്യ 


56 


2 


പ്രിയങ്ക പി.എസ് . 


മകൾ 


27 


നമ്പർ : A4 / 6455 / 2021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ 


പുല്ലോട്ടു വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലക്ഷ്മികുട്ടി W / o ഗോപാ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4327 


Revenue Department 


01th February 2022 


1 


ലൻ കൊല്ലം പറമ്പിൽ പുല്ലൂറ്റ് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 

വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുല്ലോട്ടു വില്ലേജിൽ പരേതയുടെ മകൾ ജ്ഞാനപ്രഭ , കൊല്ലംപറമ്പിൽ , പുല്ലൂറ്റ് 
ബോധിപ്പിച്ച അപേക്ഷ പുല്ലോട്ടു വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-07-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജ്ഞാനപ്രഭ 


| മകൾ 


74 


2 


ദേവീദാസ് 


മകൻ 


മരണപ്പെട്ട 


നമ്പർ : A4 / 3622 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ എരിയാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹലീമ W !ം അഹമ്മദ് 

W 
കർക്കിടവള്ളിയിൽ എറിയാട് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എരിയാട് വില്ലേജിൽ പരേതയുടെ മകൾ സൈനബ , പടിയത്ത് കർക്കിടവള്ളിയിൽ 
ഹലീമ എറിയാട് , ബോധിപ്പിച്ച അപേക്ഷ എരിയാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-12-2016 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജിവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സനബ് 


ഭാര്യ 


63 


2 


അയിഷ നസീർ 


മകൾ 


61 


3 


മകൻ 


59 


ി 


4 


| അബ്ദുൾ റസാക്ക് 
അഹമ്മദ് മുഹമ്മദ് ഹബീബ് 
മുഹമ്മദ് സഗീർ 


മകൻ 


58 


5 


മകൻ 


51 


നമ്പർ : A4 / 99542021 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ പെരിങ്ങളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.എ.വേലായുധൻ S / o അയ്യപ്പകു 
ട്ടി പുന്നക്കപറമ്പിൽ പെരിഞ്ഞനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങളം വില്ലേജിൽ പരേതൻറെ മകൻ ദിനേശ് , പുന്നക്കപറമ്പിൽ പെരിഞ്ഞനം , 
ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4328 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ദിനേശ് . പി.വി. 


മകൻ 


56 


2 


| പി . ശുഭ് 


മകൾ 


55 


നമ്പർ : A4 / 84 / 22 


12-01-2022 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ മേത്തല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭരതൻ S / o ജനാർദ്ദ 
നൻ കുന്നത്ത്പറമ്പിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മേത്തല വില്ലേജിൽ പരേതൻറെ ഭാര്യ നിർമ്മല , കുന്നത്ത്പറമ്പിൽ മേത്തല , ബോധിപ്പിച്ച അപേക്ഷ 
മേത്തല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിർമ്മല 


ഭാര്യ 


49 


2 


നിമിത 


മകൾ 


25 


3 


നിബിൻ 


മകൻ 


18 


നമ്പർ : A4 / 123 / 22 


12-01-2022 


അനന്തരാവകാശ 


കൊടുങ്ങല്ലൂർ താലൂക്കിൽ മേത്തല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൽസി.പി. ആർ . ചിറയത്ത് 
വീട് മേത്തല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മേത്തല വില്ലേജിൽ പരേതയുടെ ഭർത്താവ് തോമസ് , ചിറയത്ത് വീട് , മേത്തല , ബോധിപ്പിച്ച അപേക്ഷ 
മേത്തല വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| തോമസ് 


ഭർത്താവ് 


69 


2 


ടിനു തോമസ് 


മകൾ 


33 


3 


ടിറ്റി തോമസ് 


മകൾ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4329 


Revenue Department 


01th February 2022 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ എ4-8191 / 2021 . 


2022 ജനുവരി 11 . 


14-12-2021-00 


തീയ തി യില കേരള ഗസറ്റ് നമ്പർ 

നമ്പർ 49 - ൽ ( വാ ല്യം X , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 16831 , 16832 ആയി പ്രസിദ്ധീകരിച്ച 
കൊടുങ്ങല്ലൂർ തഹശീൽദാരുടെ 22-11-2021 - ലെ എ4-8191 / 2021 -ാം നമ്പർ പരസ്യത്തിൽ പരേതന്റെ 
മരണതീയതി " " 14-11-2020 ' എന്നത് " 14-11-2000 " എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ എ4-5482 / 2021 . 


2022 ജനുവരി 11 . 


14-9-2021-00 


തീയ തി യിലെ കേരള ഗസറ്റ് നമ്പർ 36 - ൽ ( വാല്യം X , പാർ ട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 7497 - ൽ പ്രസിദ്ധീകരിച്ച കൊടുങ്ങല്ലൂർ 
തഹശീൽദാ രുടെ 24- 8 - 2021 - ലെ എ 4 -5842 } 2021 -ാം നമ്പർ പര സ്യ ത്തിൽ പരേത യുടെ പേര് 
" കെ . ആർ . രേണുകാ ബായ് ' എന്നതിന് പകരം " കെ . ആർ . രേണുകാ ബായ് റാം ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


e t 


( 3 ) 


നമ്പർ എ4-3476 / 2021 . 

2022 ജനുവരി 12 . 
2-11-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 43 ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാ ഗത്തിൽ പേജ് നമ്പർ 10154 , 10155 ആയി പ്രസിദ്ധീകരിച്ച കൊടു ങ്ങ ളൂർ 
തഹശീൽദാരുടെ 24-9-2021 -ലെ എ4-3476 / 2021 -ാം നമ്പർ പരസ്യത്തിൽ താഴെ പറയും പ്രകാരം 
അവകാശികളെ കൂടി ചേർത്ത് പരസ്യം തിരുത്തി വായിക്കേണ്ടതാണ് . 
കമ പേര് 

പരേതനുമായുള്ള ബന്ധം വയസ്സ് 
നമ്പർ 


1 


ജോൺസൺ , ഇ . ജെ . 


മകൻ 


61 


2 


ജോഷി , 


ഇ . 


59 


3 


ജോയ്സ് തോമസ് 


57 


22 


ജോഫി ജോസഫ് , ഇ . 


52 


22 


5 


റോസ് ജെ . മെറീറ്റ 


മരണപ്പെട്ട മകൾ 
ബേബിയുടെ മകൾ 


30 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 


( 4 ) 


നമ്പർ എ4-6500 2021 . 


2022 ജനുവരി 25 . 


16-11-2021-00 തീയ തി യില കേരള ഗസറ്റ് നമ്പർ 45 - ൽ ( വാ ല്യം X , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 12455 - ൽ പ്രസിദ്ധീകരിച്ച് കൊടുങ്ങല്ലൂർ 
തഹ ശീൽദാ രു ടെ എ 4 - 65 00 1 2 021 -ാം നമ്പർ പര സ്യ ത്തിൽ അവ കാ ശി യായ 

ക മ ന മ്പർ 
" നസീറ ” എന്നത് " നസീമ ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


לל 


3 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4330 


KERALA GAZETTE 


Part III 


( 5 ) 


നമ്പർ എ4-6672 / 2021 . 

2022 ജനുവരി 25 . 
16-11-2021-00 തീയ തി യില കേരള ഗസറ്റ് നമ്പർ 45- ൽ ( വാല്യം X , പാർട്ട് III ) 
ക മ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാ ഗത്തിൽ പേജ് നമ്പർ 12455 - ൽ പ്രസി ദ്ധീ ക രിച്ച 
കൊടു ങ്ങ ളൂർ ത ഹ ശീൽദാ രുടെ എ 4 - 6 672 } 2 021 -  ാം നമ്പർ 

പര സ്യ ത്തിൽ 

പരേ തന്റെ 
മരണ തീയതി “ " 

“ 21-1-2021 ' എന്നത് “ 23-1-2021 ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


- 


e 


e 


( 6 ) 


നമ്പർ എ4-6659 / 2021 . 


2022 ജനുവരി 25 . 


16-11-2021-00 


- 


തീയ തി യിലെ കേരള ഗസറ്റ് നമ്പർ 45 - ൽ ( വാല്യം X , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പ്രസിദ്ധീകരിച്ച കൊടുങ്ങല്ലൂർ തഹശീൽദാരുടെ 
എ4-6659 / 2021 -ാം നമ്പർ പരസ്യത്തിൽ " ശിവരാമൻ നടപറമ്പിൽ ' എന്നത് " ശിവരാമൻ നടൂപറമ്പിൽ ” 
/ 

” 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4331 


Revenue Department 


01th February 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ എ4-5511 / 2021 . 


2022 ജനുവരി 24 . 


12-10-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 40 - ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 8197 - ൽ പ്രസിദ്ധീകരിച്ച 25-9-2021 - ലെ എ4-5511 / 2021 -ാം 
നമ്പർ പരസ്യത്തിൽ ക്രമ നമ്പർ 4 മുതൽ 6 വരെ തുടർച്ചയായി 


4 


ഹറുന്നിസ 


രണ്ടാം ഭാര്യ 


52 


5 


ഫവാസ് ഷംസുദ്ദീൻ 


മകൻ 


21 


6 


മുഹമ്മദ് റിഹാൻ 


15 


99 


മേൽ സൂചിപ്പിച്ചവരെ ചേർത്ത് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:05:04 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


